Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


25th June 2013 

2013 ജൂൺ 25 
4th Ashadha 1935 
1935 ആഷാഢം 4 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Department of Museums and Zoos 

ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്. (എഫ്) 1764/ 2013 . 

2013 മേയ് 18 . 
തിരു വ ന ന്ത പുരംമ്യൂസിയം മൃഗശാല വകുപ്പിലേക്ക് 
പ്രമുഖ കമ്പനികളുടെ( Crompton Greaves, Usha, Almonard ) 
17 പഡ സ്റ്റൽ ഫാനുകൾ (ഉയരം ആ വ ശ്യാ നു സ രണം 
നീട്ടാനും കുറയ്ക്കാനും കഴിയുന്നത്. ശബ്ദരഹിതമായി 
പ്രവർത്തിക്കുന്നതും വൈദ്യുതി ഉപഭോഗം കുറവുള്ളതും 
ഇരുവശത്തേക്കും കറങ്ങാവുന്നതുമായിരിക്കണം) ലഭ്യമാക്കുവാൻ 
താൽ പ ര്യമുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും സീല് വെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അവസാന തീയതി 
29 - 6 - 2013 - ന് വൈകുന്നേരം 3 മണിവരെയാണ്. ദർഘാസുകൾ 
അവ സമർപ്പിച്ചവരുടെയോ ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 3.30 - ന് തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോമിന്റെ വില ? 400 - വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് 

200 - വാറ്റും അധികമായി ഒടുക്കേണ്ട താ ണ് . ടെണ്ടർ 
ഫോമുകൾ 24 - 6 - 2013 മുതൽ 28 - 6 - 2013 - ന് 3. 30 മണി വരെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ദർഘാസിനോടൊപ്പം ആകെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 
1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡി . ഡി . 
ആയി നൽകേണ്ടതാണ്. ദർഘാസിനെ സംബന്ധിച്ചുള്ള അന്തിമ 
തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരം മ്യൂസിയം 
മൃഗശാല ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ 
കാര്യാലയം, 

(ഒപ്പ്) 
തിരുവനന്തപുരം. 

ഡയറക്ടർ. 


